Regn . No . KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/ 634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Government of Kerala 


V 


A M 


ക 


GOVERN 


| 
കരള 


ഈ സർക്ക 


NMENT OF 


KERALA 


7 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ഫെബ്രുവരി 7 
7th February 2017 

1192 മകരം 25 
25th Makaram 1192 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1938 മാഘം 18 
18th Magha 1938 


PART III 
Public Works Department 


തിരുവനന്തപുരം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ ( ഭരണവിഭാഗം) നടപടിക്രമം 


വിഷയം: - പൊ . മ . വ . ജീവനക്കാര്യം പൊതുമരാമത്ത് വകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന സീനിയർ സൂപ്രണ്ടുമാരുടെ 

1- 2- 2016 മുതൽ 31- 12 - 2016 വരെയുള്ള അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. 18 - 10 - 2016 - ലെ ഉത്തരവ് നമ്പർ എസ് . സി . 4/ 14644 /16. 

2, 22 - 12 - 2016 - ലെ ഉത്തരവ് നമ്പർ ഇ . എ . 1/ 10853 / 14 ( 2 ). 


ഉത്തരവ് നമ്പർ എസ്. സി . 4 /14644 / 16 തീയതി 12- 1- 2017 
സൂചന (1) - ലെ ഉത്തര വിലൂടെ പൊതു മരാമത്ത് വകുപ്പിൽ സേവ ന മ നു ഷ്ഠിക്കുന്ന സീനിയർ സൂപ്രണ്ടുമാരുടെ 
1- 2 - 2016 മുതൽ 30 - 9- 2016 വരെയുള്ള താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ്ഔദ്യോഗിക വെബ്സൈറ്റ്, കേരള ഗസറ്റ് എന്നിവയിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും ആയതിനെ സംബന്ധിച്ച് പരാതിയോ ആക്ഷേപമോ ഉള്ള ജീവനക്കാർക്ക് ആയത് സമർപ്പിക്കാൻ 
ഒരുമാസ സമയം അനുവദിച്ചിട്ടുള്ളതും എന്നാൽ നാളിതുവരെ യാതൊരുവിധ പരാതികളും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 

സൂചന (2 ) - ലെ ഉത്തരവിലൂടെ ശ്രീമതി വനജാക്ഷി, പി . കെ ., ശ്രീ . കേശവൻ, എം . എസ്., ശ്രീ . വിജയകുമാരൻ, കെ ., 
ശ്രീ . മുരളീധരൻ, കെ ., ശ്രീ . സണ്ണി പി. സേവ്യർ, ശ്രീമതി പ്രസന്ന , കെ . കെ ., ശ്രീമതി മറിയാമ്മ ചെറിയാൻ എന്നീ ജീവനക്കാർക്ക് 
സീനിയർ സൂപ്രണ്ടായി സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുള്ളതും ടി ജീവനക്കാരെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റിൽ യഥാക്രമം 13 മുതൽ 19 
വരെയുള്ള റാങ്കുകളിൽ ഇതിനാൽ ഉൾപ്പെടുത്തുന്നതുമാകുന്നു. ആയത് പരിഗണിച്ച് താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റിന്റെ 
കാലപരിധി 30 -9- 2016 - ൽ നിന്നും 31- 12- 2016 വരെ ദീർഘിപ്പിച്ച് അന്തിമ സീനിയോറിറ്റി ലിസ്റ്റാക്കി ഇതിനാൽ ഉത്തരവാകുന്നു . 

ടി അന്തിമ ലിസ്റ്റ് വകുപ്പ്ഔദ്യോഗിക വെബ്സൈറ്റ്, കേരള ഗസറ്റ് എന്നിവയിൽ പ്രസിദ്ധീകരിക്കുന്നതും ആയത് ബന്ധപ്പെട്ട 
മേലധികാരികൾ തങ്ങളുടെ അധീനതയിലുള്ള ജീവനക്കാരുടെ അറിവിലേക്കായി നൽകേണ്ടതുമാകുന്നു . 


- ( ഒപ്പ്) 

ചീഫ് എഞ്ചിനീയർ 
(ഡിസൈൻ ആന്റ് ഭരണവിഭാഗം). 


7th Feb . 2017 ] 


PUBLIC WORKS DEPARTMENT 


Final Seniority List of Senior Superintendents for the Period from 1-2 - 2016 to 31 - 12 -2016 
Name 

Date of General/ 

Rank No. No. & Date of 
Birth Departmental 

in J. S . 

Promotion 
Qualification 

Order 


Si. 
No. 


Remarks 


1 


Lathika Kumari, B . 


1-6- 1963 


. 


S.S.L .C ., A /C (L ) Order No. SC2/ 18493/12 EA1- 10853/2014 (2 ) 

dated 20 -3 -2014 (FSL of dated 8 -6 - 2016 
JS for the period from 
1 -1- 2011 to 31-3 -2013 ) 


2 


Aloysius, L . A . 


1 -7 - 1961 


B . Sc., A /C (H ) 


3 


Mohammed Shereef, A . 25 -5 - 1961 


B .Com ., A /C (H ) 


4 


Radhakrishnan Nair , P. 


1-6 - 1961 


5 


Hareesh , G . 


15 -6 - 1962 


P.D .C ., A / C (H ) 
S.S.L .C . A /C (L ) 
P.D . C ., A /C (L ) 


6 


Abdul Rahim , A . 


13-10-1960 
26 -6 -1963 


7 


Sheela V . Thomas 


P.D .C ., A / C (L ) 


8 


Usha, K . S . 


28 - 3 - 1965 


S .S.L .C ., B . Sc., 
A / C (H ) 


9 


Ravindran , T. P. 


3 -5 - 1962 


S.S.L .C . A /C (H ) 
S.S.L .C . A /C (L ) 


10 


Krishnakumaran , K . 


15 -5 - 1961 


EA1-10853 /2014 (2) 
dated 22 -7 -2016 


11 


Marydasan Michael 


7-5-1961 


S . S . L . C . 


do . 


Order No. SC2 /21132/ 15 
dated 21-6-2016 (RPSL of 
JS for the period from 
1-4-2014 to 31-10 -2015) 


12 


Nirmala Devi, V . K . 


30 -5 - 1963 


S .S .L .C . 


do . 


13 


Vanajakshi, P. K . 


26 -6 - 1962 


S .S .L . C . 
T. Q . 11/88 


EA1- 10853/2014 (2) 
dated 22-12-2016 


14 


Kesavan , M . S . 


30 -4 - 1963 


S .S .L . C . 
T.Q . 10 /87 


15 


Vijayakumaran , K . 


23 - 12 - 1963 


S .S.L .C . 
T.Q . 11/88 


16 


Muraleedharan , K . 


22 -3 -1961 


S .S.L .C . 
T.Q . 6 / 90 


17 


Sunny P. Xavier 


13 -5-1961 


S. S .L .C . 
T.Q . 6 /90 


18 


Prasanna, K . K . 


12 - 1 - 1962 


S .S . L . C . 


19 Mariyamma Cheriyan 


8-7 - 1963 


S. S .L .C . 
T.Q . 6/93 


324 


7th FEB. 2017) 


PUBLIC WORKS DEPARTMENT 


23 


ദർഘാസ് പരസ്യം 


കരാറുകാരുടെ യോഗ്യത - എ , ബി , സി വിഭാഗം 
കരാറുകാർ. 


പ്രവൃത്തിപൂർത്തീകരണ കാലാവധി - ക്രമനമ്പർ 1 - നും 
- 3 - നും 30 ദിവസം, ക്രമനമ്പർ 2 - നും 4 - നും 45 ദിവസം. 


നമ്പർ ഇ .എൽ. ഡി. ടി .എൻ./29 /2016- 17 . 2017 ജനുവരി 16 . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ പറ യുന്ന 
പ്രവർത്തികൾക്ക് പൊതു മ രാ മ ത്ത് വ കു ട്ട് വൈദ്യുത 
വിഭാഗം എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, കോഴിക്കോട് മത്സര 
സ്വ ഭാവമുള്ള ദർഘാസു കൾ ക്ഷണിച്ചുകൊ ള്ളു ന്നു . 
ദർഘാസുകൾ 10 - 2 - 2017 , 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3 . 30 - ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


നിര ത 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


| ദ്രവ്യം 


1 223/ 2016- 17 - കണ്ണൂർ പെരളശ്ശേരി എ . കെ . ജി . 

സ്മാരക ഹയർ സെക്കണ്ടറി സ്കൂൾ കെട്ടിടത്തിന്റെ 
രണ്ടാം നിലയുടെ നിർമ്മാണം- വൈദ്യുതീകരണം 
(പുനർ ദർഘാസ്) - 3,99, 999 


ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ 
- ദ ർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിക്ക് 
10 ദിവസത്തിന് മുമ്പ് മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ 
ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സമർപ്പിക്കേണ്ടതുമാണ്. 

ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽമുഖേന 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . തപാ ലി ലു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വില 0059 - 80 - 800 - 96 (02 ) എന്ന 
ശീർ ഷ ക ത്തിലും നികുതി 004 0 - 00 - 111 - 99 എന്ന 
ശീർഷകത്തിലും ട്രഷറിയിൽ ഒടുക്കി ചെലാൻ രസീത് ടെണ്ടർ 
പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം, 
കരാറു കാ രുടെ നില വിലുള്ള ലൈസൻസിന്റെ സാക്ഷ്യ 
പ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രാഥമിക 
കരാർ - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്തത്എന്നിവ 
ആവശ്യമായ മറ്റു രേഖകൾ സഹിതം ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് സംബന്ധിച്ച് പൊതു മ രാ മത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


10 ,000 


2 


- 224 /2016- 17 - കാസറഗോഡ് പാട് ഗവൺമെന്റ് 
ഹയർ സെക്കണ്ടറി സ്കൂളിലെ ഹൈസ്കൂൾ 
സെക്ഷ നിലെ ക്ലാസ്റൂമിന്റെ നിർമ്മാ ണം 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 4,99 ,048 12,500 


3 225/ 2016 - 17 - കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് 
ആശുപ്രതിയിലെ ഒ. പി. ബ്ലോക്കിന്റെ (താഴെ നില ) 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 3,76,462 


9,500 


4 226 /2016 - 17 - കണ്ണൂർ മൃഗസംരക്ഷണ വകുപ്പിന്റെ 

കീഴിലുള്ള റീജ്യണൽ ഡിസീസ് ഡയഗണോസ്റ്റിക് 
ലാബിന്റെ വൈദ്യുതീകരണം - 5,00,000 


12 ,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 3- നും 
800, ക്രമനമ്പർ 2- നും 4 - നും 1,000. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്-673 020. 
ഫോൺ- 0495 - 2371857 . 


നികുതി കമനമ്പർ 1 - നും 3 - നും - 40 , കമനമ്പർ 
2 - നും 4 - നും - 50. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


325 


